Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. 02 . MMID 
KL/ TV (N )/12 /2006 - 2008 


GOVERN 


AWA 


Am 


KERALA 


KENT OF K 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No. 


22nd July 2008 

2008 2007 22 
31st Ashadha 1930 
1930 OYO 4500 31 


beijo 53 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


NOTIFICATION 
No. A5 -2150/ SCL . 

11th July 2008. 
Applications are invited for the Certificate Course in Library & Information Science being offered by the 
Government of Kerala in State Central Library , Thiruvananthapuram under the Department of Higher Education , 
Government of Kerala . 
Eligibility — A pass in the Secondary School Leaving Certificate Examination or its Equivalent is the minimum required 

qualification for admission . ( Eligibility for higher studies in the case of grading ). 
Number of Seats- Forty only . 

General Merit 
Kerala Ministerial Subordinate Service . 2 
Library Employees 
Lakshadweep Candidates 
Kannada Knowing Candidates 
TamilKnowing Candidates 
SC /ST Candidates 
Ezhava 
Muslim 
Latin Catholic 
SIUC and converted Christian SC /ST 
Backward Hindus 
Handicapped Candidates 


Total 


KERALA GAZETTE 


[PART III 


Duration of Course 


Total duration of the course is Six months. During the last two months the students will have to 
undergo training under " Earn While You Learn ” scheme and a remuneration of Rs. 900 per month 
will be given to them in tune with G .O . (Rt.) No. 1815/05 /H .Edn ., dated 25- 10 -2005 . The Departmental 
Candidates are not entitled to any remuneration . 


Mode of Admission - A rank list will be prepared based on the marks obtained by the application in the qualifying 

examination by the committee constituted as per G .O . (Ms.) No . 221/ 86 / H . Edn ., dated 29 -8 - 1986 . 
No weightage will be given for higher/additional qualifications. 


Hostel — No hostel facilities are available . 


How to apply — The Prospectus and Application form may be obtained on all working days between 10 .00 a .m . and 

5 .00 p .m . at free of cost from the State Central Library, Thiruvananthapuram from 21 -7 -2008 to 21- 8 -2008 . 
The application form can also be downloaded from the Government Website and that of State Central 
Library , Thiruvananthapuram . The website of the State Central Library is www .statelibrary.kerala.gov. in . 


By Post — The Prospectus and Application form may be obtained by post from the Office of the State Librarian , State 

Central Library , Thiruvananthapuram - 33. For this purpose a self addressed stamped envelope should be 
enclosed with the request. 


Important Dates — Last date for receipt of completed Applications 30 -8 -2008 , 5 p .m . Date of Interview will be intimated 

later after the publication of rank /short list. 


Note . - The Department will not be responsible for any postal loss or delay . 


For any query, Contact. — 


1. Smt. P. Suprabha , 

State Librarian (Course Director ) 
Tel: 0471-2322895 


0471 -2330321 


Mob : 


9447781895 


2 . Shri Mathew K . Oommen , 


Administrative Assistant and 
State Public Information Officer, 
State Central Library, 
Thiruvananthapuram 
Tel: 0471-2330321 


0471-2322895 


Mob: 


9446016005 


( Prospectus and Application Form are given in Annexure I and II ) 


തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ കേരള സർക്കാർ നടത്തുന്ന ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സയൻസ് 
സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


പ്രവേശന യോഗ്യത - എസ്.എസ്.എൽ. സി ./തത്തുല്യമായ പരീക്ഷ പാസ്സായിരിക്കണം. ( ഗഡിംഗ് ആണെങ്കിൽ ഉന്നത 

- വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടിയിരിക്കണം.) 


GAIŠMĖ Abelow 


conjoumo. Jomo mbejeomo, 21.63 .( mo8. 91) MMID 1815 /05 / 2. 01. 1. 0001 25 -10- 2005 COMMO121 ,33 
“ഏൺ വൈൽ യു ലേൺ” പദ്ധതിപ്രകാരമുള്ള തൊഴിൽ പരിചയം രണ്ടുമാസം. 


22nd JULY 2008 ) 


EDUCATION DEPARTMENT 


- 51 


സീറ്റുകളുടെ ലഭ്യത ആകെ 40 സീറ്റുകൾ. 

താഴെപറയുംപ്രകാരം സീറ്റുകൾ വിഭജിച്ചിരിക്കുന്നു. 
1. ജനറൽ മെരിറ്റ് 
2. കേരള മിനിസ്റ്റീരിയൽ സബോർഡിനേറ്റ് സർവ്വീസ് 
- 3. ലൈബ്രറി എംപ്ലോയീസ് 
- 4. ലക്ഷദ്വീപ് നിവാസികൾ 
5. കന്നട ഭാഷ പഠിച്ച വിദ്യാർത്ഥികൾ 
6. തമിഴ് ഭാഷ പഠിച്ച വിദ്യാർത്ഥികൾ 
7. പട്ടികജാതി/ പട്ടികവർഗ്ഗ വിദ്യാർത്ഥികൾ 
8. ഈഴവ 
- 9. മുസ്ലീം 
10. ലാറ്റിൻ കാത്തലിക് 
11. എസ്. ഐ . യു . സി . ക്കും മതപരിവർത്തനം 

നടത്തിയിട്ടുള്ള ക്രിസ്ത്യൻ എസ്. സി./എസ്. റ്റി. 
12. മറ്റു പിന്നോക്ക ഹിന്ദുക്കൾ 
13. അംഗവൈകല്യമുള്ളവർ 


ആകെ 


. . 


40 


പ്രവേശന രീതി -- യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ള മാർക്കിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ലിസ്റ്റിൽനിന്നും പ്രവേശനം 

നൽകും. ഉയർന്ന യോഗ്യതകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതല്ല . ജി. ഒ. ( എം .എസ്) നമ്പർ 221/ 86/ ഉ . വി . വ . 
തീയതി 29 - 8 - 1986 പ്രകാരം സർക്കാർ നിയോഗിച്ചിട്ടുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് പ്രവേശനത്തിനുള്ള 

റാങ്ക് ലിസ്റ്റ് അംഗീകരിക്കുന്നത്. 
ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭ്യമല്ല . 
അപേക്ഷിക്കേണ്ട വിധം - 21 - 7 - 2008 മുതൽ 21- 8 - 2008 വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മുതൽ 5 വരെ 

തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഓഫീസിൽനിന്നും അപേക്ഷാഫാറവും പ്രോസ്പെക്ടസും 
നേരിട്ട് ലഭിക്കുന്നതാണ്. തപാൽ വഴി അപേക്ഷാഫാറവും പാസ്പെക്ടസും വേണ്ടവർ സ്വന്തം 
മേൽവിലാസമെഴുതി ആവശ്യത്തിന് തപാൽ സ്റ്റാമ്പ് പതിച്ച കവർസഹിതം സ്റ്റേറ്റ് ലൈബ്രറിയൻ, സ്റ്റേറ്റ് 
സെൻ ട ൽ ലൈബറി, തിരുവനന്ത പുരം- 33 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. 
ഗവൺമെന്റ് വെബ്സൈറ്റിലും വകുപ്പിന്റെ വെബ്സൈറ്റിലും പാസ്പെക്ടസും നോട്ടിഫിക്കേഷനും 

അപേക്ഷാഫാറവും ലഭ്യമാണ്. 
പ്രത്യേക ശ്രദ്ധയ്ക്ക്- പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 30 - 8 - 2008, 5 മണി. റാങ്ക് ലിസ്റ്റ് 

പ്രസിദ്ധപ്പെടുത്തിയതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി അഭിമുഖത്തിനുള്ള അറിയിപ്പ് 
അയയ്ക്കുന്നതാണ്. 


നോട്ട് - തപാൽമാർഗ്ഗത്തിലുള്ള കാലതാമസങ്ങൾക്ക് വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല . കോഴ്സ് സംബന്ധമായ എല്ലാ 
അന്വേഷണങ്ങൾക്കും താഴെപ്പറയുന്നവരെ ബന്ധപ്പെടാവുന്നതാണ്. 

ശ്രീമതി പി . സുപ്രഭ, 
സ്റ്റേറ്റ് ലൈബ്രേറിയൻ ( കോഴ്സ് ഡയറക്ടർ) 


- 


1. 


ടെലഫോൺ: 0471- 2322895 

- 0471 - 2330321 
മൊബൈൽ: 9447781895 


- ശ്രീ . മാത്യു കെ . ഉമ്മൻ, 
അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആന്റ് 
സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, 
സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, 
തിരുവനന്തപുരം 
ടെലഫോൺ: 0471- 2322895 

- 0471- 2330321 

മൊബൈൽ: 9446016005 
( പ്രോസ്പെക്ടസും അപേക്ഷാഫാറവും അനുബന്ധമായി ചേർത്തിട്ടുണ്ട്.) 


Office of the State Librarian , 
State Central Library, 
Thiruvananthapuram . 


( Sd.) 
| State Librarian. 


KERALA GAZETTE 


[PART III 


ANNEXURE -I 


PROSPECTUS 


FOR LIBRARY & INFORMATION SCIENCE CERTIFICATE COURSE — 2008 


The Government of Kerala is conducting a Certificate Course in Library & Information Science (C .L .I.Sc) on yearly 
basis for students who have secured a pass in the S . S . L . C . Examination through the State Central Library , 
Thiruvananthapuram under the Department of Higher Education with the State Librarian as Course Director. The Certificate 
Course is intended to provide the students , awareness about the basic facts and laws of Library Science , the structure 
and functions of Library and the various services provided by a Library . The candidates who wish to undergo this course 
can acquire sufficient knowledge and experience in the day to day functioning of a School, College, Public or Special 
Libraries. The Examination for the Certificate in Library and Information Science is conducted by the Commissioner for 
Government Examinations, Kerala annually as per his notification in due course. 


Course Duration 


The C .L .I.Sc . course will be of six months duration . In accordance with G . O . (Rt.) No. 1815/05/ H .Edn . dated 
25- 10 -2005 the six months course includes four months of learning and two months for acquiring practical skills under the 
scheme “ Earn while you learn” and the candidates are entitled to get a remuneration of Rs. 900 per month for the above 
training period . The Departmental candidates are not eligible for any remuneration . 


Eligibility for admission 


A pass in the S . S. L .C . Examination is the basic qualification . The marks/ grade obtained for the above examination 
is the only criterion for admission. 


Course Content 


At present the C .L . I. Sc . Course comprises of five papers, as follows at present. 


1. Library Organisation and Management 
2. Library Classification and Cataloguing ( Theory ) 
3. Library Classification Practice 
4. Library Cataloguing Practice 
5. Information Sources & Services. 


The revision of syllabus incorporating Information Technology as an additional subject is under the active consider 
ation of the Government. 


Examination 


A written examination for the above five papers will be conducted on completion of the six months course . Each 
paper will be of 2 hour duration . Total marks for written examination will be 400 . Theory papers will be for 100 marks each 
and practical papers will be for 50 marks each . 


Course Fee 


As per G . O . (Rt.) No. 470 /2003/H .Edn dated , 29 -3- 2003, the total fee for the course is Rs. 650 . This amount is 
inclusive of Registration Fees, Tution Fees, Caution Deposit and Examintion Fees. SC /ST students are exempted from 
paying course fee . They need only to pay an amount of Rs. 200 towards Caution Deposit . 


22nd JULY 2008 ) 


EDUCATION DEPARTMENT 


Availability of Seats and its Distribution 

- Total number of seats for the course is 40 
Sl. No . 

Category 


No. of seats 


General Merit 
Kerala Ministerial Subordinate Service 
Library Employees 
Lakshadeep candidates 
Kannada knowing candidates 
Tamil knowing candidates 
Scheduled Castes/Scheduled Tribes candidates 
Ezhava 
Muslim 
Latin Catholic 
SIUC /converted Christian SC /ST 
Other Backward Hindus 
Handicapped 


Total 


If candidates belonging to categories 4 , 5 and 6 are not available , those seats will be distributed to categories 2 
and 3 in the ratio 2 : 1 . 

The Application for admission to the certificate course must be submitted in the specified proforma. 
The following documents have to be produced along with the application : 

(i) Attested copy of mark list for the qualifying examination . 
(ii) Caste / Community Certificate 

(Certificate in proof of Caste/Community ) 


The duly filled in and signed application form along with the above documents should be sent to the State 
Librarian , State Central Library, Thiruvananthapuram , Pin -695 033 on or before 30 -8 -2008 5 p .m .. The applications for 
admission will be scrutinized by a committee constituted by the Government as per G . O . (Ms.) No. 221/86 /H . Edn dated 
29 - 8 - 1986 with Joint Commissioner for Government Examinations as Chairman , State Librarian as Convener and the 
representatives of Director of Collegiate Education , Director of Technical Education and Director of Medical Education as 
members and the Rank List for admission will be released by the above committee . The Certificate in Library 
and Information Science for the year 2008 is scheduled to commence during the third week of September 2008 . 


പാസ്പെക്റ്റ്സ് 
- ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് 2008 
കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ വച്ച് 
സ്റ്റേറ്റ് ലൈബ്രറിയൻ കോഴ്സസ് ഡയറക്ടറായി എസ്. എസ്. എൽ. സി. പാസായവർക്കുവേണ്ടി ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ 
സ യ ൻ സിൽ ( സി .എൽ. എ . എ സ് . സി . ) സർട്ടി ഫി ക്കറ്റ് കോഴ് സ് ഓ രോ വർഷവും നട ത്തു ന്നു ണ്ട് . ഇ 
സർട്ടിഫിക്കറ്റ് കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ലൈബ റി സയൻസിന്റെ അടി സ്ഥാന തത്ത്വ ങ്ങ ൾ , നിയ മ ങ്ങൾ, 

ലൈബറികളുടെ ഘടന , നടത്തിപ്പ്, ലൈബ്രറികൾ നൽകുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ച് പരിശീലനം ലഭിക്കുന്നു . 
ഇതു വഴി സ്കൂൾ, കോളേജ് ലൈബ്രറികൾ, പബ്ലിക് ലൈബ്രറികൾ, സ്പെഷ്യൽ ലൈബ്രറികൾ എന്നിവയുടെ ദൈനംദിന 
പ്രവർത്തനങ്ങളിൽ അറിവും പരിശീലനവും നേടാവുന്നതാണ്. സംസ്ഥാന പരീക്ഷാ കമ്മീഷണറാണ് ഈ കോഴ്സിന്റെ പരീക്ഷ 
നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. 
കോഴ്സ് കാലാവധി 

-- സി.എൽ. ഐ .എസ്. സി. കോഴ്സിന്റെ കാലാവധി ആറുമാസമായിരിക്കും. ഇതിൽ ജി. ഒ. ( ആർ. റ്റി.) നമ്പർ 1815 / 05 / ഉ. വി. വ . 
തീയതി 25 - 10 - 2005 അ നു സ രിച്ചുള്ള “ഏൺ വൈൽ യു ലേൺ പദ്ധതി പ്രകാരം 4 മാസം പഠനവും 2 മാസം 
തൊഴിൽ പരിചയവുമായിരിക്കും. “ഏൺ വൈൽ യു ലേൺ പദ്ധതി പ്രകാരം തൊഴിൽ പരിചയം നേടുന്ന അവസാനത്തെ 
രണ്ടു മാസക്കാലം പ്രതിമാസം വിദ്യാർത്ഥികൾക്ക് 900 രൂപ വീതം വേതനം ലഭിക്കുന്നതാണ്. വകുപ്പുതല സെലക്ഷൻ 
ലഭിക്കുന്നവർക്ക് വേതനം ലഭ്യമല്ല . 


54 


KERALA GAZETTE 


[PART III 


പ്രവേശന യോഗ്യത 


എസ്. എസ്. എൽ. സി . പരീക്ഷയിൽ വിജയമാണ് അടിസ്ഥാന യോഗ്യത . പ്രസ്തുത പരീക്ഷയിലെ മാർക്ക് ഗ്രേഡ് 
എന്നിവ മാത്രമാണ് പ്രവേശനത്തിനുള്ള മാനദണ്ഡം. ഇൻഫർമേഷൻ ടെക്നോളജി കൂടി ഒരു വിഷയമായി ഉൾപ്പെടുത്തി 
സിലബസ് പരിഷ്കരിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ്. 
പഠന വിഷയങ്ങൾ 


രാർ 


എടുത്ത പരീക്ഷ 


അഞ്ച് പേപ്പറുകളാണ് പഠനത്തിനായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 
1. ലൈബ്രറി ഓർഗനൈസേഷൻ ആന്റ്മാനേജ്മെന്റ് 
2. ലൈബ്രറി ക്ലാസിഫിക്കേഷൻ ആന്റ് കാറ്റലോഗിങ്ങ് ( തിയറി) 
3. ലൈബ്രറി ക്ലാസിഫിക്കേഷൻ ( പ്രാക്ടീസ്) 
4. ലൈബറി കാറ്റലോഗിങ്ങ് ( പ്രാക്ടീസ്) 

5. ഇൻഫർമേഷൻ സോഴ്സസ്ആന്റ് സർവ്വീസസ് 
പരീക്ഷാരീതി 

കോഴ്സ് പൂർത്തിയാകു ന്ന തിനൊപ്പം മേൽപ്പറ ഞ്ഞിട്ടുള്ള അഞ്ചു പേപ്പറുകൾ ഉൾപ്പെടുന്ന സംസ്ഥാന പരീക്ഷാ 
കമ്മീഷണർ നടത്തുന്ന എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കും. രണ്ടു മണിക്കൂർ വീതം ദൈർഘ്യമുള്ള എഴുത്തു പരീക്ഷയ്ക്ക് 
ആകെ 400 മാർക്കാണ്. ഇതിൽ പ്രാക്ടിക്കൽ പേപ്പറുകൾക്ക് 50 വീതവും തിയറി പേപ്പറുകൾക്ക് 100 മാർക്ക് വീതവും 
നിജപ്പെടുത്തിയിരിക്കുന്നു . 
കോഴ്സ് ഫീസ് 

- 29 - 3 - 2003 - ലെ സർക്കാർ ഉത്തരവ് ( ആർ. റ്റി .) നമ്പർ 470 / 2003 / ഉ . വി . വി . പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഫീസ് ആകെ 
650 രൂപ യാ ണ് . രജി സ് ട്രേ ഷൻ ഫീസ്, ട്യൂഷൻ ഫീസ്, കരു തൽ തുക, ( കാ ഷൻ മണി) പരീക്ഷാ ഫീസ് എന്നിവ 
മേൽപ്പറഞ്ഞിട്ടുള്ള തുകയിൽ ഉൾപ്പെടും. പട്ടികജാതി/ പട്ടികവർഗ്ഗ വിദ്യാർത്ഥികൾ കോഴ്സ് ഫീസ് നൽകേണ്ടതില്ല . അവർ 
കരുതൽ തുകയായി 200 രൂപ മാത്രം നൽകിയാൽ മതി. 
സീറ്റുകളുടെ ലഭ്യത - വിഭജനം 

സി .എൽ. ഐ .എസ്. സി . കോഴ്സിന് 40 ( നാല്പത്) സീറ്റുകളാണ് ആകെയുള്ളത്. അ വ താഴെപ്പറയും പ്രകാരം 
വിഭജിച്ചു നൽകുന്നതാണ്. 

ജനറൽ മെരിറ്റ് 
2. കേരള മിനിസീരിയൽ സബോർഡിനേറ്റ് സർവ്വീസ് 

ലൈബറി എംപ്ലോയീസ് 
ലക്ഷദ്വീപ് നിവാസികൾ 
കന്നട ഭാഷ പഠിച്ച വിദ്യാർത്ഥികൾ 
തമിഴ് ഭാഷ പഠിച്ച വിദ്യാർത്ഥികൾ 
പട്ടികജാതി/ പട്ടികവർഗ്ഗ വിദ്യാർത്ഥികൾ 
ഈഴവ 
മുസ്ലീം 
ലാറ്റിൻ കാത്തലിക് 
എസ്. ഐ . യു . സി. ക്കും മതപരിവർത്തനം നടത്തിയിട്ടുള്ള 
ക്രിസ്ത്യൻ എസ്. സി . എസ്. റ്റി . 

മറ്റ് പിന്നോക്ക ഹിന്ദുക്കൾ 
13 . അംഗവൈകല്യമുള്ളവർ 

ആകെ 


- 


ന 


+ ് 


ഥ 


- 


1 


ന്: 


5 


വ 


മേൽപ്പറഞ്ഞിട്ടുള്ള സീറ്റ് വിഭജന ക്രമത്തിൽ 4,5,6 പ്രകാരമുള്ള വിദ്യാർത്ഥികളെ ലഭ്യമാ യില്ലെങ്കിൽ പ്രസ്തുത 
സീറ്റുകൾ 2 :1 അനുപാതത്തിൽ 2, 3 എന്നീ വിഭാഗങ്ങൾക്ക് നൽകുന്നതാണ്. 

- സർട്ടിഫിക്കറ്റ് കോഴ്സ് പ്രവേശനത്തിനുള്ള അപേക്ഷ നിശ്ചിത പാഫോർമയിൽ പൂരിപ്പിച്ച് യോഗ്യതാ പരീക്ഷയുടെ 
സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടെ 30 - 8 - 2008 - ന് വൈകുന്നേരം 
5 മണിക്ക്മുമ്പായി സ്റ്റേറ്റ് ലൈബ്രേറിയൻ, സ്റ്റേറ്റ് സെൻട്രൽ ലൈബറി, പാളയം, തിരുവനന്തപുരം- 33 എന്ന മേൽവിലാസത്തിൽ 
ലഭിച്ചി രി ക്കേ ണ്ട താ ണ് . സമ യ പ രിധി കഴിഞ്ഞു ലഭിക്കുന്ന അപേക്ഷ കൾ പരി ഗ ണിക്കു ന്ന ത ല്ല . ജി . ഒ . ( എം . എ സ്. ) 
നമ്പർ 221 / 86 / ഉ . വി . വ . തീയതി 29 - 8 - 1986 പ്രകാരം സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജോയിന്റ് പരീക്ഷാ കമ്മീഷണർ ചെയർമാനും 
സ്റ്റേറ്റ് ലൈബ്രറിയൻ കൺവീനറും ഡയറക്ടർ ഓഫ് കൊളീജി യേറ്റ് എഡ ക്കേ ഷൻ, ഡയറക്ടർ ഓഫ് മെഡിക്കൽ 
എഡക്കേഷൻ, ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവരുടെ പ്രതിനിധികൾ അംഗ ങ്ങ ളു മായുള്ള ഒരു 
കമ്മിറ്റിയായിരിക്കും പ്രവേശനത്തിനുള്ള അപേക്ഷകൾ പരിശോധിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. 2008 സെപ്റ്റംബർ 
മൂന്നാം വാരം ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. 


22nd JULY 2008 ] 


EDUCATION DEPARTMENT 


55 


ANNEXURE II 


CERTIFICATE COURSE IN LIBRARY AND INFORMATION SCIENCE - 2008 -09 


STATE CENTRAL LIBRARY , THIRUVANANTHAPURAM 

(DEPARTMENT OF HIGHER EDUCATION ) 


GOVERNMENT OF KERALA 


APPLICATION FOR ADMISSION 


1. Name of Candidate (In Block Capitals ) 


.. 


2 . Permanent Address 


.. 


3 . Name of Father/Guardian 


.. 


4. Age and Date of Birth (In words and figures) 


.. 


5 . Male or Female 


.. 


6 . 


State/ U . T . 


.. 


7. 


District 


.. 


8 . Nationality 


.. 


9 . Religion and Caste 


.. 


10 . 


Qualification 


.. 


11. 


Year of Passing SSLC or its Equivalent 


.. 


12 . Name of the Board /University 


... 


13. Marks/Grade obtained in the Qualifying Examination 


: 


Subject 


Total Marks 


Marks/Grade obtained in 
the Qualifying Examination 


Percentage of marks 


Malayalam 


English 


Hindi 


Social Sciences 


Science 


Mathematics 


Grand Total 


56 


KERALA GAZETTE 


[PART III 


14 . 


(a ) General Merit 


The Quota under which Admission is sought : 
(Please put a tick mark against the Quota 
applicable to the candidate) 


(b ) 


The candidates in Kerala Ministerial 
Subordinate Service 


(c) 


Attenders other than those belongs to Kerala Ministerial 
Subordinate Service (Library Employees). 


(d ) Lakshadweep Candidates. 


Kannada knowing candidates 


(f) 


Tamil knowing candidates 


(g) SC /ST 


(h ) 


Ezhava 


(i) Muslim 


(1) 


Latin Catholic 


(k) 


SIUC and converted Christian SC /ST. 


(1) Other Backward Hindus. 


(m ) 


Physically handicapped . 


DECLARATION 


.........hereby declare that the details furnished above are true to the 


best of my knowledge , belief and information . 


Name : 


Signature : 


Note : - 1. The selection will be made by the committee consisting of the Joint Commissioner for Government Examinations 

as Chairman , State Librarian as Convener and the representatives of Director of Collegiate Education , Director 
of Technical Education and Director of Medical Education as Members constituted by the Government as per 

G . O . (Ms.) No. 221/86 /H .Edn. dated , 29-8 -1986 based on the marks obtained in the SSLC / Equivalent Examination . 
2. There will be no weightage for Higher Qualification . 
3. Attested copy of the Mark List should be enclosed . 
4. Attested copy of Certificate /proof of Caste /Religion for claiming reservations should also be enclosed . 


